Regn .No. KERBIL /2012 /45073 

dated 5 -9 - 2012 with RNI 


SON 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. 02 ). mmo 
KL / TV (N )/634 /2012 -14 


കൾ 
GOVERNN 


Sog mun 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd July 2013 
2013 220041 23 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


weijo 2 


നമ്പർ 


1st Sravana 1935 
1935 (covumo 1 


PART III 
Medical Education Department 


TENDER NOTICE 


CONDITIONS 


No. B4 /3831 /2013/MCCH . 


25th June 2013. 


1. A preliminary agreement should be enclosed in a 

Kerala stamp paper worth 100 with the tender 
form . 


Sealed competitive tenders are invited for the 
removal of used Hypofixer Solution from Medical College 
Chest Hospital, Mulamkunnathukavu for the financial 
year 2013 - 14 . 

Estimated Cost — * 2 ,50,000 . 
Earnest Money Deposit — 1 % of the quoted amount. 
Cost of tender form : 

Original 500 + VAT. 

Duplicate 300 + VAT. 
Date for issuing tender form — 11-7 -2013. 

Last date and time for issuing tender form 
19 - 7 - 2013, 4 p . m . 

Last date and time for receiving tender form 
26 -7 - 2013 , 2 p. m . 

Date and time for opening of tender — 27 - 7 - 2013 , 
12 noon . 


2. The cost of tender form will be accepted only by 

cash or money order. 
3. The tender form is not transferrable. 
4 . The tenderer along with the application should 

produce a copy of election ID card /the certificate 
issued by Village Officer regarding Name and 

Address. 
5 . The tender form with demand for stamp paper or 

any other documents will be rejected . 
6 . The money order without proper address will be 

rejected . 
7. The cost of tender form will not be reimbursed . 
8. All rules in force in respect of Govt. tenders are 

applicable to this tender also . 
9. The undersigned has right to reject/cancel tender 

without assigning any reason . 


23rd JULY 2013] 


MEDICAL EDUCATION DEPARTMENT 


20 


പര സ്യ ലേലത്തോടൊപ്പം മുദ്രവച്ച രഹസ്യവും മൽസ ര 
സ്വഭാ വ വു മുള്ള ദർഘാ സു കൾ സ്വീകരിക്കു ന്ന താ ണ്. 
ലേലത്തിലോ ദർഘാ സിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്ന ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ 2013 ആഗസ്റ്റ് 3- ന് വൈകിട്ട് 3 മണിക്ക് 
മുമ്പായി ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. ലേലത്തിനുശേഷം 
മാത്രമേ ദർഘാസ് തുറക്കുകയുള്ളു. 


- നിബന്ധനകൾ 


മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപ്രതിയിൽ നിന്നും 
2 013 - 14 സാമ്പ ത്തിക വർഷ ത്തേക്ക് ഉപ യോ ഗിച്ച 

ഹൈപ്പൊഫിക്സർ സൊല്യൂഷൻ നീക്കം ചെയ്യാൻ താല്പര്യ 
മുള്ളവരിൽ നിന്നും മൽസരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക ? 2,50,000. 
നിരതദ്രവ്യം- ആകെ തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ? 500 + വാറ്റ്. 

പകർപ്പ് ? 300 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 
11 - 7 - 2013 . 

ദർഘാസ് ഫോറം വിൽപ്പന അ വ സാ നിപ്പി ക്കു ന്ന 
തീയതിയും സമയവും - 19 - 7- 2013, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്നതിനുള്ള അവസാന 
തീയതിയും സമയവും 26 -7 - 2013, 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27 -7 -2013, 
12 മണി. 

നിബന്ധനകൾ 
1. ? 100 - ന്റെ പ്രാഥമിക എഗ്രിമെന്റ്. 
2. ടെണ്ടർ ഫോറ ത്തിന്റെ വില പണമായിട്ടോ 

മണിയോർഡർ ആയിട്ടോ മാത്രം സ്വീകരിക്കുന്നതാണ്. 
3. ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
4. ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്/ വില്ലേജ് 
ആഫീസർ നൽകിയിട്ടുള്ള പേരും അഡസിന്റെയും 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കണം. 
5 . ടെ ണ്ടർ ഫോറത്തോ ടൊപ്പം മുദ്രപത ങ്ങളോ മറ്റ് 
എന്തെങ്കിലും പ്രമാ ണ ങ്ങളോ ആവ ശ്യ പ്പെട്ടിട്ടുള്ള 
അപേക്ഷകൾ നിരസിക്കുന്നതാണ്. 
6. വ്യക്ത മ ല്ലാത്ത മേൽ വി ലാ സ ത്തോ ടു കു ടിയ 

മണിയോർഡർ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 
7. ടെണ്ടർ ഫോറത്തിന്റെ വില തിരിച്ചു നൽകുന്നതല്ല. 
8. നിലവിലുള്ള ഗവൺമെന്റിന്റെ എല്ലാ നിബന്ധനകളും 

ഈ ടെണ്ടറുകൾക്ക് ബാധകമായിരിക്കും. 
9. കാരണങ്ങൾ കാണിക്കാതെ ആശുപത്രി സൂപ്രണ്ടിന് 

ടെണ്ടറുകളെ തിരസ്കരിക്കുവാനും റദ്ദാക്കുവാനുള്ള 
അധികാരം ഉണ്ടായിരിക്കും. 


1. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു മുകളിൽ 

എ4/ 6815 / 2013 / എം . സി . സി . കാംപസിലെ മരങ്ങൾ 
മുറിച്ചുമാറ്റി വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ച് എന്ന് 
എഴുതേണ്ടതാണ്. ദർഘാസുകൾ പിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴി ക്കോ ട് - 8 എന്ന 
വിലാസത്തിൽ അയ യ് ക്കേ ണ്ട താണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ? 1,560 ആകു ന്നു . 3 780 - ന് 
ദർ ഘാസ് ഫോറ ത്തിന്റെ പകർപ്പ് ലഭി ക്കു ന്ന 
തായിരിക്കും. ദർഘാസുകൾ എല്ലാ പ്രവൃത്തി ദിവസ 
ങ്ങളിലും 11 മണി മുതൽ 3 മണി വരെ ഓഫീസിൽ 
ലഭിക്കും. ദർഘാസ് വിൽപ്പന 2-8 - 2013 വൈകിട്ട് 
3 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
3- 8 - 2013 - ന് വൈ കിട്ട് 3 മണിക്ക് മുമ്പായി 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന 
ദർ ഘാ സു കൾ യാതൊരു കാര ണ വ ശാ ലും 

സ്വീകരിക്കുന്നതല്ല. 
- ലേലത്തിൽ പങ്കെടുക്കുന്നവർ 5 -8 - 2013 - ന് ഉച്ചയ്ക്ക് 
12 മണിക്ക് മുമ്പായി ? 800 ഓഫീസിൽ അടച്ച് പേര് 
രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ നിരതദ്രവ്യം 
? 10,000 - ന്റെ ഡി . ഡി . പിൻസിപ്പാൾ, മെഡിക്കൽ 
കോളേജ്, കോഴിക്കോട് എന്ന പേരിൽ കെട്ടിവയ്ക്കേ 
ണ്ടതാണ്. ലേലംഏറ്റെടുക്കുന്ന ആൾ ഒഴികെയുള്ളവർ 
കെട്ടിവെച്ച നിരതദ്രവ്യം ലേല പ്രക്രിയ പൂർത്തിയാക്കു 
ന്ന ത നു സ രിച്ച് തിരിച്ചു നൽകു ന്ന താ ണ് . 
രജിസ്ട്രേഷൻ ഫീ തിരികെ നൽകുന്നതല്ല . 
- ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കു ന്ന വർ അവരെ 
തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
നൽകിയ സർട്ടിഫിക്കറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 
നൽകിയ തിരിച്ചറിയൽ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, 
മറ്റു നിയമാനുസൃതമായ തിരിച്ചറിയൽ രേഖകൾ 
എന്നിവ യിൽ ഏതെ ങ്കിലും ഒന്നിന്റെ അസ്സൽ 
അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. 


4 . 


Office of the Superintendent, 
Medical College Chest Hospital, 
Mulamkunnathukavu . 


( Sd .) 
Superintendent. 


5 . 


പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 


ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും. ഉയർന്ന ദർഘാസ് ലേലസംഖ്യ 
യുടെ 50 ശതമാനം നിര ത ദ വ്യം ഉൾപ്പെടെ 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. 
ദർഘാസുകൾ ആരുടെ പേരിൽ ഉറപ്പിക്കുന്നുവോ 
അയാൾ പ്രിൻസിപ്പാൾ ആവശ്യപ്പെടുന്ന സമയപരിധി 
ക്കുള്ളിൽ മുഴുവൻ തുകയും നിയമാനുസൃതമുള്ള 
നികുതിയും അടച്ച് മരം മുറിച്ചു നീക്കം ചെയ്യേണ്ട 
താണ്. കൂടാതെ സമർപ്പിച്ച നിരക്കിന്റെ 5 % തുക 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടതാണ്. മേൽ 
പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്ത പക്ഷം പ്രസ്തുത 


നമ്പർ എ4/ 6815/ 2013 / എം . സി . സി . 


2013 ജൂൺ 18. 


കോഴി ക്കോട് മെഡിക്കൽ കോളേജ് കാംപ സില 
ഗവൺമെന്റ് ഡന്റൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണത്തി 
നായി 105 മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനായി 2013 ആഗസ്റ്റ് 5 - ന് 
ഉച്ചയ്ക്ക് 2.30 മണിക്ക് പരസ്യലേലം നടത്തുന്നതായിരിക്കും. 


23rd JULY 2013 ] 


MEDICAL EDUCATION DEPARTMENT 


ലേലം ചെയ്യുന്ന മരങ്ങളുടെ വിവരണം 


ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോടിന്റെ 
പുതുതായി നിർമ്മിക്കാനുദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലത്ത് 
സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ 


വ്യക്തിയുടെ സ്വന്തം ഉത്ത ര വാ ദി ത്വ ത്തിലും 
ചെലവിലും ദർഘാസ് റദ്ദാക്കുന്നതും മറ്റ് നടപടികൾ 
സ്വീക രിക്കു ന്ന തുമാ ണ്. കൂടാതെ നിരതദ്രവ്യം 

സർക്കാരിലേക്ക് മുതൽ ഒടുക്കുന്നതുമാണ്. 
6. മുൻകൂർ അറിയിപ്പില്ലാതെ തന്നെ ലേലം നിർത്തി 

വെയ്ക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനും പ്രിൻസിപ്പാളിന് 

അധികാരമുണ്ടായിരിക്കും. 
7. മെഡിക്കൽ കോളേജ് ജീവനക്കാർ ലേല ത്തിൽ 
പങ്കെടുക്കാൻ പാടുള്ളതല്ല . 


തേക്ക് 


മഴമരം 
മഞ്ചാടി 


പാല 


പന 


പൂള 


8. മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ കെട്ടിടങ്ങൾക്കോ മറ്റു 
വസ്തു വകകൾക്കോ എന്തെങ്കിലും കേടുപാടുകൾ 
സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം ലേലം 
കൊണ്ട് ആളിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


9. മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ എന്തെങ്കിലും തരത്തി 
ലുള്ള അപകടമോ അത്യാഹിതമോ സംഭവിച്ചാൽ 
അതിന്റെ ഉത്ത ര വാദി ലേലം കൊണ്ട് വ്യക്തി 
മാത്രമായിരിക്കും. 


പടുമരം 
പ്ലാവ് 
മരോട്ടി 
മുള്ളിലം 
മുള്ളുവേങ്ങ 
പാറകം 
പൊട്ടാമ 


കാഞ്ഞിരം 


10. ലേലം കൊണ്ട് വ്യക്തിക്കുണ്ടാകുന്ന കഷ്ടനഷ്ട 
ങ്ങൾക്ക് പ്രിൻസിപ്പാളോ ഗവൺമെന്റോ ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല . 
11. സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ എല്ലാ തുകയും 

അടച്ചതിനു ശേഷം ചലാൻ രസീത് പ്രിൻസിപ്പാൾ 
ഓഫീസിൽ കാണിച്ച് അനുമതി ലഭിച്ചതിനുശേഷം 
സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ സാന്നിദ്ധ്യത്തിൽ മരങ്ങൾ 
ലേലക്കാർ 15 ദിവസത്തിനകം സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 


വട്ട 
സത്തോഡിയ 
ചരൽകൊന്ന 
കൊന്ന 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


